Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2017 


Reg . No. KL /TV ( N )/ 634/ 2015-17 


R 


GOVERN 


- 
കര 


രള സർക്ക 


രാ 


VINMENT OF 


കാർ 
F KERALA 


കേരള ഗസററ് 

KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 6 ) 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2017 ഫെബ്രുവരി 7 
| 7th February 2017 

1192 മകരം 25 
25th Makaram 1192 


നമ്പർ 


Vol. VI 


No . 


Thiruvananthapuram , 

Tuesday 


1938 മാഘം18 
18th Magha 1938 


PART III 
Commissionerate of Land Revenue 


KOLLAM DISTRICT 


ലേല പരസ്യം 


നമ്പർ 1184/ 2016 / D . 


2017 ജനുവരി 3 . 


കരുനാഗപ്പള്ളി താലൂക്കിൽ കല്ലേലിഭാഗം വില്ലേജാഫീസ് 
വളപ്പിൽ അപകടാവസ്ഥയിൽ നിന്നിരുന്ന അക്കേഷ്യാമരം 
മുറിച്ച് കഷണങ്ങളാക്കി ടി സ്ഥലത്ത് സൂക്ഷിച്ചിട്ടുള്ളതാണ്. 
ടി തടികൾ 16- 3 - 2017 -ാം തീയതി പകൽ 11 മണിക്ക് (അവധി 
ദിവസമായാൽ തൊട്ടടുത്ത ദിവസം) കല്ലേലിഭാഗം വില്ലേജ് 
ഓഫീസിൽ വെച്ച് കൊല്ലം സബ് കളക്ടർ അധികാ ര 
പ്പെടുത്തുന്ന ഉദ്യോഗസ്ഥൻ പരസ്യമായി ലേലം ചെയ്ത് 
വിൽക്കു ന്ന താ ണ് . ടി മര ങ്ങൾക്ക് വനം വകുപ്പ് - 10 ,522 
വില നിശ്ചയിച്ച് നൽകി യിട്ടു ള്ള താ ണ് . ലേല ത്തിൽ 
പങ്കെടുക്കേണ്ടതും, ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ലേലം വിളി 
ക്കു ന്ന യാ ളുടെ പേരിൽ ലേലം താൽക്കാ ലി ക മാ യി 


ഉറപ്പിക്കുകയും, നിരതദ്രവ്യം കഴിച്ചുള്ള ലേലത്തുകയും 
നിയമാനുസൃത നികുതിയും അപ്പോൾത്തന്നെ ഒടുക്കേണ്ടതും, 
ലേലം സ്ഥിരീകരിച്ചുകൊണ്ട്ഉത്തരവ് ലഭിക്കുന്ന മുറയ്ക്ക് 
ലേലം കൊണ്ടയാൾ സ്വന്തം ചില വിൽ ലേല സാ ധ ന ങ്ങൾ 
നീക്കം ചെയ്യേണ്ടതുമാണ്. സാധാരണ സർക്കാർ ലേലങ്ങളെ 
സംബന്ധിച്ചുള്ള എല്ലാ നിബന്ധനകളും ഈ ലേലത്തിലും 
ബാധകമായിരിക്കുന്നതാണ്. ലേലത്തെ സംബന്ധിച്ച് കൂടുതൽ 
വി വ ര ങ്ങ ൾ കല്ലേലിഭാഗം വില്ലേജ് ഓഫീസിൽ നിന്നും 
അറിയാവുന്നതാണ്. 


സബ് കളക്ടറുടെ കാര്യാലയം, 
കൊല്ലം. 


(ഒപ്പ്) 
സബ് കളക്ടർ. 


